Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 /12- 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


കേ 


ക് 


രള സർക്കി 
NMENT OF 


ക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


7th August 2012 
2012 ആഗസ്റ്റ് 7 
16th Sravana 1934 
- 1934 ശാവണം 16 


1 


വാല്യം 57 


| 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Jail Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഒ . പി . 2 - 130 / 2010 . 


2012ജൂ 


ലൈ 13 . 


Item 


Size 


Quantity 


I. 
- No . 


1 

2 
- 3 

4 
5 


G . I. Pipe 
G . I. Pipe 
G I. Pipe 
G I. Net 
G . I. Plate 


900 feet 
3180 feet 
1500 feet 
4200 Sq. ft 
144 Nos. 


- നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലെ പൗൾട്രിഫാം 
വിപുലപ്പെടുത്തുന്നതിന് 6 പുതിയ ഷെഡുകൾ നിർമ്മിക്കുന്നതിന് 
കെട്ടിട സാമഗ്രികളായ താഴെപ്പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യുന്നതിനുള്ള മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസുകൾ സൂപ്രണ്ട്, തുറന്ന ജയിൽ, നെട്ടുകാൽത്തേരി 
എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 
- ദർഘാസുകൾ 1 % EMD (തുക സൂപ്രണ്ടിന്റെ പേരിൽ 
ഡി . ഡി .ആയി) സഹിതം സമർപ്പിക്കേണ്ട അവസാന തീയതി 
14-8 -2012, 3 മണിക്കാണ്. ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടവരുടെയോ, 
അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
അന്നേ ദിവസം വൈകുന്നേരം 4 മണിക്ക് ടെണ്ടറു കൾ 
തുറക്കുന്നതായിരിക്കും താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ടെണ്ടർ നിരക്ക് 31 - 12 - 2012 വരെ പ്രാബല്യത്തിലുണ്ടായി 
രിക്കണം. നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സൂപ്രണ്ടിന്റെ 
ഓഫീസിൽ പ്രവർത്തി ദിവസങ്ങളിൽ രൊക്കം പണമടച്ചാൽ 
ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 


| 112 " 
114 " 

1 " 
1/4 " thickness 

6 " square 

112 -1/2 " 
1" thickness 

10 feet 
| 11/4 " 


6 
7 
8 
9 


Nut, Bolt & Washer 
G . I. Plate 
G . I. Sheet 
Clamp & Washer 


300 Nos. 
144 Nos. 
300 Nos. 
1500 Nos. 


അടങ്കൽ തുക - 3,60,000. 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

അസ്സൽ- 1,500 + 4 % വാറ്റ്+ 1 % സെസ്. 
പകർപ്പ് - 800 + 4 % വാറ്റ്+ 1 % സെസ്. 


ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു കാരണ 
വശാലും മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 13 - 8- 2012 -ാം 
തീയതി വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നതാണ്. 

ദർഘാസ് ഫോറം വി. പി. പി. ആയി അയയ്ക്കുകയോ, 
ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല . കൂടുതൽ വിവരങ്ങൾക്കായി 
പവർത്തി ദിവ സ ങ്ങ ളിൽ പവർ ത്തി സമ യ ങ്ങ ളിൽ 
നട്ടു കാൽ ത്തരി തുറന്ന ജയിൽ സൂ പ ണ്ടിനെ 
സമീപിക്കേണ്ടതാണ്. 


സൂപ്രണ്ടിന്റെ കാര്യാലയം, 
തുറന്ന ജയിൽ, നെട്ടുകാൽത്തേരി. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


